Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV( N)/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


ചെ 


GOVERNS 


ം 


കർ 


ള സർക് 


NIMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2018 ഫെബ്രുവരി 13 
13th February 2018 

1193 കുംഭം 1 
1st Kumbham 1193 
1939 മാഘം 24 
24th Magha 1939 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Public Works Department 


ദർഘാസ് പരസ്യം 
നമ്പർ ഇ .എൽ. ഡി - ടി .എൻ./ 22 / 2017 - 18. 

2018 ജനുവരി 23. 
കേരള ഗവർണ്ണർക്കുവേണ്ടി താഴെ പറയുന്ന പ്രവർത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പ്, വൈദ്യുത വിഭാഗം എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 22 - 2- 2018 - ന് 3 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം 3.30 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം അവധിയായാൽ അടുത്ത 
പ്രവൃത്തിദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


കമ 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ 

പേരും അടങ്കൽ തുകയും 


നമ്പർ 


നിരതദ്രവ്യം ദർഘാസ് പ്രമാണത്തിന്റെ GST @ 12 % 

വില ( 5 ) 

( CGST- 6 % + 
SGST- 6 % ) 


(5 ) 


8 ,200 


155/2017 - 18 - കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ 
കോളേജ് ആശുപത്രിയിലെ പെയിൻ ആന്റ് പാലിയേറ്റീവ് 
വാർഡി ന്റെ യും സി . സി . യു . വാർഡി ന്റെ യും പുനർ 
വൈദ്യുതീകരണം - 3,26,959 


2 


7 , 800 


700 


156 / 2017 - 18 - കോഴിക്കോട് വെസ്റ്റ്ഹിൽ ഗവൺമെന്റ് 
പോളിടെക്നിക് കോളേജിലെ മെറ്റീരിയൽ ടെസ്റ്റിംഗ് സിവിൽ 
ലാബ് വർക്ക്ഷോപ്പിൽ അധിക വൈദ്യുതീകരണം - - 3,09, 517 


Gaz . No. 7/ 2018/DTP (PWD). 


261 


13th FEB . 2018) 


PUBLIC WORKS DEPARTMENT 


( 3) 


11, 800 


1,000 


120 


3 157/ 2017 - 18 - കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പ് വിശ്രമ 

മന്ദിരത്തിലെ കോൺഫറൻസ് ഹാളിൽ എയർ കണ്ടീഷൻ 
സംവി ധാ ന ത്തിന്റെ പുനരുദ്ധാരണം- വൈദ്യുതീകരണം 
(പുനർ ദർഘാസ്) - - 4,70,389 


- 4 


12 ,500 


1,000 


120 


158 / 2017 - 18 - കോഴിക്കോട് ഗവൺമെന്റ് സ്ത്രീകളുടെയും 
കുട്ടികളുടെയും ആശുപത്രിയിലെ വാർഡ് 12 മുതൽ 16 വരെ 
പുനർ വൈദ്യുതീകരണം - - 4, 99,587 


8 , 300 


700 


84 


159 / 2017 - 18 - കോഴിക്കോട് എൽ. എ . സി . - എ . ഡി .എസ്. - 
കോടഞ്ചേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഐ . പി . 
ബ്ലോക്കിന് പുതിയ കെട്ടിട നിർമ്മാണം- വൈദ്യുതീകരണം - 
- 3,31,664 


11,000 


900 


108 


160 / 2017 - 18 - കോഴിക്കോട്- കൊയിലാണ്ടി പൊതുമരാമത്ത് 
വകുപ്പ് വിശമ മന്ദി ര ത്തിലെ തറ നിലയുടെ പുനർ 
വൈദ്യുതീകരണം - 4,37,032 


8 , 900 


800 


96 


7 161/ 2017 - 18 - കണ്ണൂർ സെൻട്രൽ ജയിലിലെ വിസിറ്റേഴ്സ് 

റൂമിന്റെ പുനരുദ്ധാരണം - 3,52,161 


8 


12,000 


1,000 


120 


16 2 / 2017 - 18 - കണ്ണൂർ ഗവൺമെന്റ് പോളി ടെ ക് നിക് 
കോളേജിലെ ഇലക്ട്രിക്കൽ മെഷീൻ ലാബിലെ പവർ 
സർക്യൂട്ടുകളുടെ പുനർ വൈദ്യുതീകരണം - 4,79,198 


6 , 900 


600 


72 


163 / 2017 - 18 - കണ്ണൂർ ഗവൺമെന്റ് പോളി ടെ ക് നിക് 
കോളേജിലെ സ്മിത്തി ലാബിന്റെ പുനർ വൈദ്യുതീകരണം - 
- 2 ,72 ,230 


10 


12 , 500 


1, 000 


120 


164 / 2017 - 18 - കണ്ണൂർ ഗവൺമെന്റ് പോളി ടെ ക് നിക് 
കോളേജിലെ പേപ്പർ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലെയും 
ഡായിംഗ് ഹാളിലെയും പുനർ വൈദ്യുതീകരണം - 4,99,895 


11 


6 ,000 


500 


60 


165/ 2017 - 18 - കണ്ണൂർ ഗവൺമെന്റ് പോളി ടെ ക് നിക് 
കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിന്റെ 
പുനർ വൈദ്യുതീകരണം - 2,39,470 


12 


12 ,500 


1 , 000 


120 


166 / 2017 - 18 - കണ്ണൂർ ഗവൺമെന്റ് പോളി ടെ ക് നിക് 
കോളേജിലെ ഹൈഡാളിക്സ് ലാബിന്റെ പുനർ 
വൈദ്യുതീകരണം -- - 4,99,966 


13 


8 , 600 


700 


84 


167/ 2017 - 18 - കാസറഗോഡ്- കാസറഗോഡ് വികസന പാക്കേജ് 
ഷിറിയ ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിന്റെ അടിസ്ഥാന 
സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ- വൈദ്യുതീകരണം - 3,42,802 


14 


5 , 400 


500 


60 


168 / 2017 - 18 - മലപ്പുറം- ഏറനാട് അസംബ്ലി നിയോജക 
മണ്ഡലത്തിലെ പേരകമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിനുവേണ്ടി 
കെട്ടിട നിർമ്മാണം- വൈദ്യുതീകരണം - 2,12,613 


പ്രവൃത്തി പൂർത്തീകരണ കാലാവധി 30 ദിവസം. 
കരാറുകാരുടെ യോഗ്യത “ എ , " ബി , സി വിഭാഗം. 
ദർഘാസുകൾ വെബ്സൈറ്റായ www.keralapwd.gov.in - ൽ ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 10 ദിവസത്തിന് മുമ്പ് 
മുതൽ ലഭ്യമാണ്. ആയത് കരാറുകാർ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത് 
വകുപ്പ് ( വൈദ്യുത വിഭാഗം), കോഴിക്കോട് എന്ന വിലാസത്തിൽ മുദ്രവച്ച കവറുകളിൽ പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും 
ആലേഖനം ചെയ്ത് സമർപ്പിക്കേണ്ടതുമാണ്. 


262 


13th FEB . 2018] 


PUBLIC WORKS DEPARTMENT 


29 


ദർഘാസുകൾ രജിസ്റ്റേർഡ്/ സീഡ് തപാൽ മുഖേന മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. തപാലിലുണ്ടാകുന്ന കാലതാമസത്തിന് ഈ 
ഓഫീസ് ഉത്തരവാദിയായിരിക്കുന്നതല്ല . 


ദർഘാസ് ഫോറത്തിന്റെ വില 0059- 80-800 - 96 (02 ) എന്ന ശീർഷകത്തിലും GST @ 12 % ( CGST- 6 % + SGST- 6 %) 8443 - 00 -108 -PW 
deposit എന്ന ശീർഷകത്തിലും ഡിവിഷൻ ആഫീസിന്റെ DDO Code ആയ 1601 - 59 B - 014- ൽ ട്രഷറിയിൽ ഒടുക്കി ചെലാൻ 
രസീത് ടെണ്ടർ പ്രമാണത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം, കരാറുകാരുടെ നിലവിലുള്ള ലൈസൻസിന്റെ സാക്ഷ്യപ്പെ 
ടുത്തിയ പകർപ്പ്, നിർദ്ദിഷ്ട ഫോറത്തിലുള്ള പ്രാഥമിക കരാർ - 200- ന്റെ മുദ്രപ്പത്രത്തിൽ ടൈപ്പ് ചെയ്തത്എന്നിവ ആവശ്യമായ 
മറ്റു രേഖകൾ സഹിതം ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


-- ദർഘാസ് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. കൂടുതൽ 
വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് വകുപ്പ് (ഇലക്ട്രിക്കൽ), 
സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട്. 


- (ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


263 


